© 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No , KL / TV ( N ) / 634 / 2021-2023 


COVERNMENT 


ക 


്യ 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 ജൂൺ 1 
1st June 2021 


വാല്യം 10 


നമ്പർ 


് 


1196 ഇടവം 18 
18th Idavam 1196 


22 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ജ്യേഷ്ഠം 11 
11th Jyaishta 1943 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


1st JUNE 2021 ) 


COMMISSIONERATE OF LAND REVENUE 


4036 


Nedumangad Taluk 


Chirayinkeezhu Taluk 


പരസ്യം 


പരസ്യം 


( 1 ) 


നമ്പർ ബി4-631212021 . 


2021 മേയ് 5 . 


നമ്പർ ബി5-4765 2021 . 


2021 ഏപ്രിൽ 19 . 


13-2-2021-00 


നെടു മ ങ്ങാട് താലൂക്കിൽ ആര്യനാട് വില്ലേ ജിൽ 
താമസിച്ചു വരവെ അന്തരിച്ചുപോയ സോമൻ എന്നയാളുടെ 
അ ന ന്ത രാ വ കാ ശി കൾ ക്ക് ബാങ്കിൽ 

ഹാജ രാ ക്കു 
ന്ന തിനും മറ്റെല്ലാ വിധ ആവശ്യങ്ങൾക്കുമായി അവകാശ 
സർട്ടിഫിക്കറ്റി നായി പറങ്ങോട് പി . ഒ . , പൊട്ടൻ ചിറ , 
മേക്കുംകര പുത്തൻവീട്ടിൽ സുഗന്ധവല്ലി ബോധിപ്പിച്ച അപേക്ഷ 
ആര്യ നാട് വില്ലേ ജാ ഫീ സർ മുഖാന്തിരം 
വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 21-12-2020 - ൽ മരണപ്പെട്ടതായും 
പരേതന്റെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


ചിറയിൻകീഴ് താലൂക്കിൽ നഗരൂർ വില്ലേജിൽ ശ്രീചിത്തിര 
വീട്ടിൽ സൂരജ് എന്നയാൾ 

തീയ തി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാന്റെ അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ മാതാവ് 
ജയശ്രീ , ജി . സമർപ്പിച്ച് അ അ ക്ഷ യിൻ മേൽ നഗ രൂർ 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
റിക്കാർഡു കളും 

സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ സൂരജ് എന്നയാൾ 13-2-2021 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന് താഴെ പറയുന്ന അവകാശി 
യുണ്ടെന്നും അറിവായിരിക്കുന്നു . 
പേര് പരേതനുമായുള്ള 

വയസ് 


അവ കാശ 


വരു ത്തിയ 


മ രണ 


ബ ho 


1 


66 


മാതാവ് 


ജയശ്രീ , ജി . 


51 


2 


മകൻ 


46 


3 


45 


>> 


അവ കാ ശ 


4 


41 


>> 


സുഗന്ധവല്ലി 

ഭാര്യ 
ഹരികുമാർ , എസ് . 
രജികുമാർ , എസ് . 
മഹേഷ് , എസ് . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേ രള 

ഗവൺ മെന്റ് ഗസ്റ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവ സ ത്തി നകം ഈ ആഫീസിൽ നേരിട്ട് ഹാജ രായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളണ്ടതും അവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു . 


( പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . പരേതൻ അവിവാഹിതനാണ് ) . 

ആക യാൽ മേൽ പ റ ഞ്ഞ കക്ഷി പേരിൽ 
സാക്ഷ്യ പത്രം നൽകു ന്ന തിൽ ആർക്കെങ്കിലും ആക്ഷേ പ 
ഉള്ളപക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
സമയപരിധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവുമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
ചിറയിൻകീഴ് . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


Kattakada Taluk 


പരസ്യം 


( 2 ) 
നമ്പർ ബി6-503712021 . 

2021 ഏപ്രിൽ 23 . 
നെടു മ ങ്ങാട് താ ലൂ ക്കിൽ 

വട്ട പ്പാറ വില്ലേ ജിൽ 
താമ സിച്ചു വ ര വെ അന്ത രിച്ചു പോയ ചെമ്പ ക വ ല്ലി , വി . 
എന്നവരുടെ അനന്തരാവകാശികൾക്ക് വസ്തു സംബന്ധവും 
മറ്റെല്ലാവിധ ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റിനായി 
വട്ടപ്പാറ പി . ഒ . , മരുതൂർ , ചെമ്പകത്തിൽ ആർ . കോലപ്പൻപിള്ള 
ബോധിപ്പിച്ച അപേക്ഷ വട്ടപ്പാറ വില്ലേജാഫീസർ മുഖാന്തിരം 

വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും മ രണ് 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 18-3-2021 - ൽ 
മര ണ പ്പെട്ട തായും പരേ ത യുടെ അനന്ത ര വ കാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


( 1 ) 


നമ്പർ എ3-704212021 . 


2021 ഏപ്രിൽ 15 . 


അവ കാശ 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


1 


ഭർത്താവ് 


കാട്ടാ ക്കട താ ലൂ ക്കിൽ വിള വൂ ർക്ക ൽ വില്ലേജിൽ 
പെരു കാവ് പി . ഒ . , എള്ളു വിള , കൃഷ് ണ കൃ പ യിൽ 
എസ് . സുനിൽകുമാർ മരിച്ചുപോയതിനാൽ പരേതന്റെ പേരിൽ 
ലഭി ക്കുവാനുള്ള 

ആനു കൂ ല്യ ങ്ങൾ വാങ്ങു ന്ന തിനും 
മറ്റാ വ ശ്യ ങ്ങ ൾക്കു മായി ഒരു അ വ കാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കണമെന്ന് കാണിച്ച് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 
വിലാസത്തിലെ താമസക്കാരിയായ ലതകുമാരി , ബി . സി . 
ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ വിളവൂർക്കൽ വില്ലേജാഫീസർ 
മുഖേന അവ കാശ വിചാ രണ നട ത്തുക യും റിപ്പോർട്ട് 
സമർപ്പിച്ചിട്ടുള്ളതും അതിൻ പ്രകാരം ടിയാൻ 29-6-2020 - ൽ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 
ചുവടെ ചേർക്കുന്നവർ മാത്രമാണുള്ളതെന്നും കാണുന്നു . 


68 


ആർ . കോലപ്പൻപിള്ള 
അനീഷ് , കെ . സി . 
അഭിലാഷ് , കെ . സി . 


2 


മകൻ 


30 


3 


34 


>> 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിച്ചുകൊള്ളണ്ടതും അവധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്ത 
തുമാകുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ഭാര്യ 


58 


2 


ലതകുമാരി , ബി . സി . 
ശ്രീനാഥ് , എസ് . എൽ . 
ശ്രീജിത്ത് , എസ് . എൽ . 


മകൻ 


33 


താലൂക്കാഫീസ് , 
നെടുമങ്ങാട് . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


3 


മകൻ 


29 


46 


Salim A 


Digitally signed by Salim A 
Date : 2021.07.16 12:06:42 
+ 05'30 ' 


